Kerala Gazette No. 37 dated 23rd September 2014 . 
PART I 


Section iii 


S 


GOVERN 


കരം സൽ 


കന 


TNMENT OF 


വരി മാ 


F KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- സി ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 8938 / ലെഗ്. സി1/ 87 / നിയമം. 


1987 ജൂ ലൈ 7 
തീയതി, തിരുവനന്തപുരം, - 

- 1909 ആഷാഢം 16. 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 1987 ജൂലൈ 7 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


എൽ.മനോഹരൻ, 
- നിയമ സെക്രട്ടറി. 


G . 44/ 2014/ S - 7 


1987 - ലെ 13 -ാം ആക്റ്റ് 
1987 - ലെ ഗാന്ധിജി സർവ്വകലാശാല ( ഭേദഗതി) ആക്റ്റ് 


1987 


ലാതാക 


1985 - ലെ ഗാന്ധിജി സർവ്വകലാശാല ആക്റ്റ് വീണ്ടും ഭേദഗതി 
ചെയ്യുന്നതിനും അതിന് ആനുഷംഗികമായ ചില 
കാര്യങ്ങൾക്കും വേണ്ടിയുള്ള 

ഒരു 
ആക്റ്റ് 


പീഠിക. - 1985 - ലെ ഗാന്ധിജി സർവ്വ ക ലാ ശാല ആക്റ്റ് ഇനി കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 


ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിയെട്ടാം സംവത്സരത്തിൽ താഴെ പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1 ) ഈ ആക്റ്റിന് 1987 - ലെ ഗാന്ധിജി 
സർവ്വകലാശാല ( ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാം. 


- ( 2 ) ഇത് 1987 ജൂൺ 1 -ാം തീയതി പാബ ല്യ ത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 


-- 2. 10 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1985 - ലെ ഗാന്ധിജി സർവ്വകലാശാല ആക്റ്റിൽ 
( 1985 - ലെ 12 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക ) 10 -ാം 
വകുപ്പിൽ, - 


- ( എ ) ( 4 ) -ാം ഉ പ വ ക പ്പിൽ, “അതിനെ നിയ മിച്ചു മൂന്നു മാസ 
കാലയളവിനകം” എന്ന വാക്കുകൾക്കു പകരം “അതിനെ നിയമിച്ച് അഞ്ച് മാസ 
കാലയളവിനകമോ അല്ലെങ്കിൽ ഇതിലേക്കായി, ചാൻസലർ വിനിർദ്ദേശിച്ചേക്കാവുന്ന, ഒരു 
മാസത്തിൽ കൂടുതലല്ലാത്ത , അങ്ങനെയുള്ള അധിക കാലയളവിനകമോ എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


( ബി) (6) -ാം ഉപവകുപ്പിൽ, “(4) -ാം ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള” എന്ന 
വാക്കുകൾക്കും ബാക്കറ്റുകൾക്കും അക്കത്തിനും പകരം “( 4) -ാം ഉപവകുപ്പിലോ 
അതിനു കീഴിലോ വിനിർദ്ദേശിച്ചിട്ടുള്ള” എന്ന വാക്കുകളും ബ്രാക്കറ്റുകളും അക്കവും 
ചേർക്കേണ്ടതാണ്; 


- 12 


( സി) (7 ) -ാം ഉപവകുപ്പിൽ “(4) -ാം ഉപവകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള” എന്ന 
വാക്കുകൾക്കും ബാക്കറ്റുകൾക്കും അക്കത്തിനും പകരം “(4) -ാം ഉപവകുപ്പിലോ 
അതിനു കീഴിലോ വിനിർദ്ദേശിച്ചിട്ടുള്ള” എന്ന വാക്കുകളും ബ്രാക്കറ്റുകളും അക്കവും 
ചേർക്കേണ്ടതാണ്. 


3. കമ്മിറ്റിയുടെ പുനരുജ്ജീവനവും സാധൂകരണവും. - പ്രധാന ആക്റ്റിലോ 
തൽസമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിലോ എന്ത്തന്നെ അടങ്ങിയി 
രുന്നാലും, 1987 ജൂൺ 2 -ാം തീയതി കാലാവധി കഴിഞ്ഞ , 1987 മാർച്ച് 3 -ാം തീയതിയിലെ 
ജി . എസ്. 3 - 5895 / 86 -ാം നമ്പർ വിജ്ഞാപന പ്രകാരം പ്രധാന ആക്ടിലെ 10 -ാം 
വകു പ്പിൻ കീഴിൽ ചാൻസലർ നിയമിച്ച കമ്മിറ്റിയിലെ അംഗങ്ങളുടെ ഉദ്യോഗ 
കാലാവധി, ഈ ആക്റ്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ പ്രാബല്യത്തോടെ 
വീണ്ടും നിലവിൽ വരുന്നതും അതനുസരിച്ച്, ചാൻസലറോ അല്ലെങ്കിൽ പ്രസ്തുത 
കമ്മിറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളോ അല്ലെങ്കിൽ അധികാരസ്ഥാനമോ പ്രധാന 
ആക്റ്റ് (പകാരമോ അതിൻ കീഴിലോ നൽക പ്പെട്ട അ ധി കാ ര ങ്ങ ളു ടെ യും 
ചുമതലകളുടെയും നിർവ്വഹണം എന്ന് കരുതപ്പെടുന്ന നിലയിൽ ചെയ്തതോ 
ചെയ്യേ ണ്ട തോ ആയ ഏ ത ങ്കിലും കാര്യമോ അല്ലെ ങ്കിൽ എടു ത്ത തോ 
എടുക്കേണ്ടതോ ആയ ഏതെങ്കിലും നടപടിയോ മേൽപ്പറഞ്ഞ കമ്മിറ്റിയുടെ ഉദ്യോഗ 
കാലാ വധി പസ്തുത തീയ തി യിൽ ക ഴി ഞ്ഞി രു ന്നു എന്ന കാര ണ ത്താൽ 
മാത്രം അസാധുവായോ അല്ലെങ്കിൽ എപ്പോ ഴെ ങ്കിലും അസാ ധു വാ ണെന്നോ 
കരുതപ്പെടുന്നതല്ലാത്തതും ആകുന്നു . 


( ശരിത്തർജ്ജമ) 


കെ . എസ്. മധുസൂദനൻ, 
നിയമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


43 


